Government of Kerala 
കേരള സർക്കാർ 

2009 


Reg . No. 02 ). MMID 
KL / TV (N )/ 12 /2009- 2011 


OLDS 


MOD 


V 
GOVEREIRO 


SERALA V 


MENT OF 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIV 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


22nd September 2009 
2009 omnjgomið 22 
31st Bhadra 1931 

1931 BOLB0 31 


Į 37 


beijo 54 


നമ്പർ 


PART III 


Ground Water Department 


TENDER NOTICE 


No. GWA/522/2009/ C and D . 14th August 2009. 

Sealed tenders are invited from reputed and 
experienced contractors for the construction of Tube Well 
in Kavalam Grama Panchayat Ward VI and VII under 
Rajiv Gandhi National Drinking Water Mission . 


Si. 
No. 


Tender No . and Description of work 

with Estimate Amount (PAC ) 


EMD 
Rs. 


GWA /522 /2009 /C — Construction of tube well of 
200mm dia to a depth of 140 mts. under 
Rajiv Gandhi National Drinking Water Supply 
Scheme including cost of blank pipe, filter pipe , 
end cap and MS Bail plug - Rs. 3,44,550 
GWA/522/2009/D Do . Rs. 3,44, 550 


The tenders should be superscribed with tender No. 
and name of work in sealed cover and addressed to the 
District Officer, Ground Water Department, Pazhavedu P. O ., 
Alappuzha- 09 , Kerala State . Late tenders will not be 
accepted . Tender forms will not be send by VPP. 
The tender forms are not transferable . Cost of tender 
forms will not be refunded . Sale of tender form will be 
closed at 1 p.m . on 24 - 9- 2009 . 

The tenders duly filled should reach the undersigned 
on or before 24 - 9- 2009 , 3 p .m . and it will be opened on the 
same day at 4 p .m . in the presence of the tenderers or 
their authorized agents . 

The tenderers should execute a preliminary agreement 
in stamp paper worth Rs. 50 with each tender. Stamp 
paper will be supplied to the firms out side Kerala along 
with the tender form on payment Rs. 100 (Hundred only ) 
including the Postal Charge , which may be remitted as 
money orders or in cash directly along with the cost of 
tender form . EMD along with the tender form as demand 
draft in favour of the District Officer, Ground Water 
Department, Pazhavedu P . O ., Alappuzha - 09 payable at 
Alappuzha. 


2. 5 % 
2.5 % 


Cost of tender form : 

Original — Rs. 400 + ST 

Duplicate — Rs. 200 + ST. 
Period of Completion — 30 days. 


Gaz . No. 37 / 2009 /DTP (GWD ). 


68 


KERALA GAZETTE 


[PART III 


2 . 5 % 


If the last day of the date of opening of the tender കുഴൽ കിണർ നിർമ്മാണം നടത്തുന്നതിന് 
turns to be a holiday, the next working day will be taken അ നുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് നൽകി കഴിഞ്ഞാൽ 
as the day of opening of tender. 

ഉത്തരവ് തീയതി മുതൽ 30 ദിവസത്തിനുള്ളിൽ നിർമ്മാണ 
The works should be completed within 30 days after 

പ്രവർത്തികൾ പൂർത്തീകരിക്കേണ്ടതാണ്. ദർഘാസു കൾ 
the receipt of the work order. 

റദുചെയ്യുന്നതിനോ നിരസിക്കുന്നതിനോ ഉള്ള അവകാശം 

ജില്ലാ ആഫീസറിൽ നിക്ഷിപ്തമാണ്. കേരള സർക്കാരിന്റെ 
The District Officer is empowered to cancel or reject ദർഘാസുകളെ സംബന്ധിച്ച എല്ലാ നിബന്ധനകളും ഈ 
the tender without assigning any reason thereof. All the ദർഘാസിനും ബാധകമാണ്. 
conditions applicable to the government tender will be 
applicable to this tender also . 

| (Sd.) 
District Office, 

District Officer 
ആലപ്പുഴ ജില്ലയിലെ കാവാലം പഞ്ചായത്തിന്റെ VI - 

Alappuzha . ( On behalf of the Governor of Kerala ). 
VII - വാർഡുകളിൽ രാജീവ്ഗാന്ധി ദേശീയ കുടിനീർ 
പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുഴൽ കിണർ നർമ്മിക്കുന്നതിനായി 
അംഗീകൃത കരാറുകാരിൽനിന്നും മുദ്രവച്ച മത്സരാടിസ്ഥാന 

ദർഘാസ് പരസ്യം 
ത്തിലുള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

നമ്പർ ജി . ഡബ്ലിയു / ഡി. ഡബ്ലിയു / ടി / 1163/09. 2009 ആഗസ്റ്റ്24. 
കമ ദർഘാസ് നമ്പരും പ്രവർത്തിയുടെ നിരത് 

കേരള ഗവർണ്ണർക്കുവേണ്ടി ഭൂജല വകുപ്പ്, ജില്ലാ ഓഫീസർ, 
നമ്പർ വിവരണവും അടങ്കൽ തുകയും 

ദ്രവ്യം വയനാട് താഴെ പറ യുന്ന പ്രവൃ ത്തി കൾക്ക് പരിചയ 

സമ്പന്നരായ കരാറുകാർ/ ഏജൻസികളിൽ നിന്നും മുദ്രവച്ച 
1 ജി . ഡബ്ലിയു . എ ./ 522 / 2009 / സി - കാവാലം 

മത്സരസ്വഭാവമുളള ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
പഞ്ചായത്തിലെ VI -ാം വാർഡിൽ 140 മീ . 

ദർ ഘാ സു കൾ 25 - 9 - 2009 വൈകുന്നേരം 3 മണി വരെ 
ആഴത്തിലും 200 മി . മീറ്റർ വ്യാസത്തിലും 

സ്വീകരിക്കുന്നതും, അന്നേദിവസം 3.30 - ന് ജില്ലാ ഓഫീസറോ 
കുഴൽകിണർ നിർമ്മാണം രൂപ 3, 44,550 

അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ ഹാജരുള്ള 
ജി . ഡബ്ലിയു . എ . / 522 / 2009 / ഡി - കാവാലം 

കരാറുകാരുടെ സാന്നിധ്യത്തിൽ തുറക്കുന്നതുമാണ്. 
പഞ്ചായത്തിലെ VII -ാം വാർഡിൽ ടി 

ഏതെങ്കിലും കാരണവശാൽ ടി ദിവസം പൊതു അവധി 
രൂപ 3,44,550 

2 . 5 % പ്രഖ്യാപിക്കപ്പെട്ടാൽ അടുത്ത പ്രവർത്തി ദിവസം ദർഘാസുകൾ 

തുറക്കുന്നതായിരിക്കും. 
ദർഘാസിന്റെ വില : 

ക്രമ 

പ്രവർത്തിയുടെ പേരും നിരതദ്രവ്യം 
അസ്സൽ - രൂപ 400 + വി. നി. 

നമ്പർ അടങ്കൽ തുകയും 

രൂപ 
പകർപ്പ് രൂപ 200 + വി. നി. 

ഭൂ ജ ല പരിപോഷണ സം വിധാ നം 

നടപ്പിലാക്കൽ (2 എണ്ണം) അമ്പലവയൽ 
- പൂരിപ്പിച്ച് ദർഘാസുകൾ ജില്ലാ ഓഫീസർ, ഭൂജലവകുപ്പ്, 

പഞ്ചായത്ത് രൂപ 68,000 

1,700 
പഴവീട് പി . ഒ ., ആലപ്പുഴ- 9 എന്ന വിലാസത്തിൽ ദർഘാസ് 

ടി (2 എണ്ണം) മീനങ്ങാടി പഞ്ചായത്ത്- 
നമ്പരും ജോലിയുടെ വിവരവും രേഖപ്പെടുത്തിമുദ്രവച്ച 

രൂപ 61, 000 

1, 600 
കവറിൽ സമർപ്പിക്കേണ്ടതാണ്. വൈകി എത്തുന്ന 

ടി (3 എണ്ണം) --സുൽത്താൻ ബത്തേരി 
ദർഘാസുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 

പഞ്ചായത്ത് - രൂപ 82,500 

2 , 100 
ദർഘാസുകൾ കൈമാറ്റം ചെയ്യാവുന്നതല്ല . ദർഘാസിന്റെ വില 
തിരിച്ചുനൽകുന്നതല്ല . 24 - 9 - 2009 - ന് ഉച്ചയ്ക്ക് ഒരുമണി വരെ ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 400 + 12.5 % വാറ്റ്. 
ദർഘാസ് ഫോറങ്ങൾ വിൽക്കുന്നതാണ്. പൂരിപ്പിച്ച ഫോറങ്ങൾ 

- ദർഘാസ് പ്രമാണങ്ങളും മറ്റു വിവരങ്ങളും താഴെ 
24 - 9 - 2009 - ന് 3 മണി വരെ സ്വീകരിക്കുന്നതും അന്നേദിവസം 

ഒപ്പുവച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ നിന്നും 
വൈകുന്നേരം 4 മണിക്ക് ഹാജരാകുന്ന കരാറുകാരുടെയോ 25 - 9 - 2009 ഉച്ചയ്ക്ക് 1 മണി വരെ ലഭിക്കുന്നതാണ്. ദർഘാസ് 
അവരുടെ അംഗീകൃത ഏജന്റുമാരുടേയോ സാന്നിദ്ധ്യത്തിൽ പ്രമാണം രൊക്കം പണമടച്ച് രേഖാമൂലം ആവശ്യപ്പെട്ടാൽ 
തുറന്നു പരിശോധിച്ച് രേഖപ്പെടുത്തുന്നതുമാണ്. 

ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണങ്ങൾ അന്യോന്യം 

കൈമാറാൻ പാടില്ലാത്തതാകുന്നു . ദർഘാസ് പ്രമാണത്തിന്റെ 
- കേരള സർക്കാരിന്റെ 50 രൂപ ( അൻപത് രൂപ മാത്രം) 

വില യാതൊരു കാരണവശാലും മടക്കികൊടുക്കുന്നതല്ല . 
മുദ്രപ്പത്രത്തിൽ ഒരു പ്രാഥമിക ഉടമ്പടി ദർഘാസിനൊപ്പം 

പോസ്റ്റോഫീസിൽ നിന്നും ജില്ലാ ആഫീസറുടെ പേരിൽ 
സമർപ്പിക്കേണ്ടതാണ്. കേരളത്തിന് പുറത്തു നിന്നുള്ള 

പണയപ്പെടുത്തിയ നാഷണൽ സേവിംഗ്സ് സർട്ടിഫിക്കറ്റ്/ 
സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും മുദ്രപ്രതം ആവശ്യമെങ്കിൽ - ഡിമാന്റ് ഡ്രാഫ്റ്റ് ദർഘാസിനോടൊപ്പം നിരതദ്രവ്യമായി 
പത വിലയും ത പാൽ ചാർജ്ജും ഉൾപ്പെടെ 100 രൂപ -- സമർപ്പിക്കേണ്ടതാണ്. ദർഘാസിനോടൊപ്പം 50 രൂപയുടെ 
മണിയോർഡറായോ പണമായോ ദർഘാസ് വിലയോടൊപ്പം മുദ്രപത്രത്തിൽ പ്രാഥമിക ഉടമ്പടി സമർപ്പിക്കേണ്ടതാണ്. 
അടയ്ക്കുകയാണെങ്കിൽ മുദ്രപത്രം ലഭ്യമാക്കുന്നതാണ്. 

ദർഘാസുകളെ സംബന്ധിച്ച് എല്ലാ സർക്കാർ നിബന്ധനകളും 

ഈ ദർഘാസിനും ബാധകമായിരിക്കും. 
- രേഖപ്പെടുത്തുന്ന ആകെ തുകയുടെ 2 .5 ശതമാനം 
നിരതദ്രവ്യമായി ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 

( ഒപ്പ്) 
ദർഘാസ് ദിവസം അവധിയാകുന്ന പക്ഷം തൊട്ടടുത്ത 

ജില്ലാ ആഫീസറുടെ കാര്യാലയം, ജില്ലാ ഓഫീസർ. 
പ്രവർത്തിദിവസം ദർഘാസ് തുറക്കുന്നതാണ്. 

വയനാട്. 

(ഇൻ ചാർജ്ജ്) 


- 1 


